Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക് 


NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 16th July 2013 
2013 ജൂലൈ 16 
25th Ashadha 1935 
1935 ആഷാഢം 25 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


നോട്ടീസ് 


നമ്പർ 


ജെ . 157 / 2013. 


2013 ജൂൺ 13. 


തിരൂ ര ങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ വില്ലേജ്, 
റി. സ .- 109 / 2 - ൽ പെട്ട 10 സെന്റ് സി . കെ . ഭൂമി എം . എൽ. 
ആർ. ആക്റ്റ് പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അ നു മ തി ക്കായി ( 1) ശീ . ഗംഗാ ധ ര ൻ 
s/ o അപ്പുണ്ണി, പട്ടാളത്തിൽ ഹൗസ്, ചെണ്ടപ്പുറായ ( പി. 
ഒ .) , എ . ആർ. നഗർ, ഭാര്യ ( 2) സരോജിനി എന്ന വർ 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ 
എം. എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്ന തിന് അ നു മതി കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപംഉണ്ടെങ്കിൽ ആയത് 
മതിയായ തെളിവുകൾ സഹിതം ഈ നോട്ടീസ് പരസ്യ 
പ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം തിരൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ മുൻപാകെ എഴുതി ബോധിപ്പി 
ക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 
( ഹാജർ: കെ . ഗോപാലൻ) 


നമ്പർ ജെ - 5595 / 2008. 


2013 ജൂ 


ൺ 


12 . 


വിഷയം: 


എം . എൽ. ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ് റി. സ . 117 14- ൽപ്പെട്ട 
13 .5 സെന്റ് - പട്ടയഭൂ മി യാ യി രജി സർ 
ചെയ്യുന്നത്- അനുമതി നൽകി ഉത്തരവാകുന്നത് 
സംബന്ധിച്ച്. 


സൂചന : - 1. ശ്രീ . ബാല കൃ ഷ് ണ ൻ s/ o അപ്പു എന്ന 

വേലായുധൻ വടക്കേത്തൊടി എന്നയാളുടെ 
13 - 11 -2007 - ലെ അ പേക്ഷ . 


അപേക്ഷ യ് ക്കാ സ് പ ദ മായ തേഞ്ഞിപ്പലം റി . സ . 117 / 4 
( ബ്ലോക്ക് 3 ) - ൽപ്പെട്ട 13. 5 സെന്റ് സി . കെ . ഭൂമി അപേക്ഷ 
കനും ഭാര്യ രാധയ്ക്കും കൂടി അവകാശപ്പെട്ടതും, വീട്വെച്ചു . 
താമസിച്ചു വരുന്നതും, കുഴിക്കൂറു ചമയങ്ങളുള്ളതുമാണെന്ന് 
സ്ഥല പരിശോധനയിൽ ബോദ്ധ്യപ്പെട്ടു . 

തഹ ശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജരാക്കിയ 
രേഖകളും പരിശോധിച്ചതിലും, സ്ഥല പരിശോധനയിലും 
അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ രേഖാമൂലം 

കൈവശംവെച്ചു വരുന്നതായി ബോദ്ധ്യപ്പെട്ടു . ആയതിന്റെ 
അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം 
വില്ലേജ്, റി . സ . 117 / 4 - ൽപ്പെട്ട 13 .5 സെന്റ് സി . കെ . ഭൂമി, 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജി സ്റ്റർ ചെയ്ത് 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 
നോട്ടീസ് 26 - 3 - 2013 - ലെ 13 -ാം നമ്പർ കേരള ഗസറ്റിലും 
( പേജ് 2334), താലൂക്ക്ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷി 
ഭവൻ വഹ സ്ഥലം, എന്നിവിടങ്ങളിലും പരസ്യപ്പെടുത്തി 
യെങ്കിലും ആരുംതന്നെ ആക്ഷേ പമോ തേർച്ചയോ 
അവകാശമോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ്, റി . സ . 117 / 4 - ൽപ്പെട്ട 13. 5 സെന്റ് 
നി. കെ . ഭൂമി ശ്രീ. വടക്കേത്തൊടി ബാലകൃഷ്ണൻ (2 ) ഭാര്യ 
രാധ കൂടി, തേഞ്ഞിപ്പലം എന്നവരുടെ പേരിൽ എം .എൽ. 
ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകികൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി റവന്യൂ റെക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അ പ ക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


2 . തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

11- 8 - 2008 - ലെ ജി1 - 11405 / 07, 24 - 3 - 2012 - ലെ 
ജി2 -11405 /07 നമ്പർ റിപ്പോർട്ടുകൾ. 


തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, റി . സ . 
117 / 4 - ൽപ്പെട്ട 13.5 സെന്റ് സി . കെ . ഭൂമി, എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി സൂചന (1) പ്രകാരം അപേക്ഷ ലഭിക്കുകയു 
ണ്ടായി. ടി അപേക്ഷ യിൻമേൽ രണ്ടാമത് സൂചനപ്രകാരം 
തിരൂരങ്ങാടി തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 


ടി ഭൂമി പരപ്പനങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 
2343 / 80 നമ്പർ ആധാരപ്രകാരം മാവുട്ടി എന്ന വർ മകൻ 
അപ്പു എന്ന വേലായുധനിൽ നിന്നും കൈവശം ലഭിച്ചതും 
208 / 86 നമ്പർ ആധാരപ്രകാരം ഒഴിമുറി ലഭിച്ചതും 1500/ 89 
നമ്പർ ആധാരപ്രകാരം പകുതി അവകാശം ഭാര്യ രാധയ്ക്കും 
കൂടി നൽകിയതുമായ ഭൂമിയാണ്. പഴയ റീസർവെ പ്രകാരം 
304 / 3- ൽപ്പെട്ടതാണെന്നും അപേക്ഷകന്റെ പേരിൽ പലവക ഇന 
ത്തിലും 7 -ാം നമ്പർ കണക്കിലും അടവു കാണുന്നതായും, 
പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചാ യ ത്തിൽ 
നിക്ഷി പ് ത മായ ഭൂമി യല്ലാ യെന്നും തഹ ശീൽദാർ 
റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 


നമ്പർ 


ജെ - 2472/ 2010 . 


2013 ജൂ 


ൺ 12 . 


-- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
ഭൂമി സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, 
മറ്റു രേഖകൾ എന്നിവ സഹിതം ഹാജരാക്കുവാൻ അപേക്ഷ 
കന് നോട്ടീസ് നൽകു കയും 14 - 3 - 2011 - ന് അപേക്ഷകൻ 
ഹാജരാകുകയും ചെയ്തു . അപേക്ഷകന്റെ പിതാവിന് ലഭിച്ച 
24- 2 - 1976- ലെ 356 / 76 -ാം നമ്പർ പതിച്ചു കൊടുക്കൽ സർട്ടിഫി 
ക്കറ്റിന്റെ പകർപ്പ് ഹാജരാക്കി. ഈ പട്ടയപ്രകാരം 61 / 4 സെന്റ് 
ഭൂമിയുണ്ടെന്നും, ആയതിൽപ്പെട്ടതാണ് അപേക്ഷാസ്ഥലം 
എന്നും അറിയിച്ചതിന്റെ അടിസ്ഥാ ന ത്തിൽ ഒരിക്കൽ 
ലാന്റ് ട്രിബ്യൂണലിൽ നിന്നും പട്ടയം ലഭിച്ച ഈ കേസിൽ 
നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ വിശദമായ റിപ്പോർട്ട് 
നൽകുവാൻ തഹശീൽദാരോട് ആവശ്യപ്പെട്ടു . 


വിഷയം: - എം . എൽ. ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക്, 

തെന്നല വില്ലേജ് റി . സ . 227 / 1- ൽ പ്പെട്ട 
5 സെന്റ്- പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യു 
ന്നത്- അനുമതി നൽകി ഉത്തരവാകുന്നത് 

സംബന്ധിച്ച്. 
സൂചന: - 1. - ശ്രീ . മജീദ് s / o പാറാ തൊടിക മുഹ മ്മ ദ്, 

വാളക്കുളം ( പി. ഒ.) എന്നയാളുടെ 19 - 2- 2010 - ലെ 
അപേക്ഷ . 
2 . തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

10 - 7 - 2012 - ലെ ജി2 - 2472/ 10 നമ്പർ റിപ്പോർട്ട്. 
തി രൂ ര ങ്ങാടി താലൂക്ക് തെന്നല വില്ലേജ്, റി . സ . 
| 227 / 1 - ൽപ്പെട്ട 5 സെന്റ് സി . കെ . ഭൂമി, എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി സൂചന (1) പ്രകാരം അപേക്ഷ ലഭിക്കുകയു 
ണ്ടായി. ടി അപേക്ഷയിൻമേൽ രണ്ടാമത് സൂചനപ്രകാരം 
തിരൂ ര ങ്ങാടി തഹശീൽദാർ അന്വേഷണ റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുണ്ട്. 

കോട്ടക്കൽ സബ് രജിസ്ട്രാർ ഓഫീസിലെ 1168 / 63, 
201/ 86 നമ്പർ ആധാരങ്ങൾ പ്രകാരം അപേക്ഷകന് വാളക്കുളം 
റി . സ . 227 / 1 - ൽ പെട്ട 5 സെന്റ് ഭൂമി കൈവശ ത്തിലു 

ണ്ടെന്നും, ആകെ കൈവശമായ 19 3/ 4 സെന്റ് ഭൂമിയുടെ 
രജിസ്ട്രേഷനാണ് അപേക്ഷിച്ചിട്ടുള്ളതെങ്കിലും അതിൽ റി . സ . 


നി. കെ . ഭൂമികൾക്ക് ലാന്റ് ട്രിബ്യൂണലിൽനിന്നും പട്ടയം 
നൽകി യിട്ടു ള്ളത് കമ പ കാ ര മ ല്ല യെന്നും, വില്ലേജ് 
രേഖകളിൽ അപേക്ഷാ ഭൂമി നി . കെ . എന്നാണ് രേഖപ്പെ 
ടുത്തിയിട്ടുള്ളത് എന്നും, എൽ. എൽ. ആർ. ആക്ട് പ്രകാരം 
തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും തഹസിൽദാർ 
റിപ്പോർട്ട് ചെയ്തു . 4 - 2 - 2013- ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . 


227 / 1- ൽ പെട്ട 5 സെന്റ് മാത്രമേ നി . കെ . ഭൂമിയുള്ളു ഉത്തരവാകുന്നു . 
വെന്നും ആയത് ഗ്രാമപഞ്ചായത്തിൽ നിക്ഷിപ്തമല്ലെന്നും, 1996 

തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
- 97 വർഷം വരെ പല വക കണ ക്കിൽ അപേക്ഷ കന്റെ 

- മാറ്റി റവന്യൂ റെക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റങ്ങൾ 
ജ്യേഷ്ഠന്റെ പേരിൽ നികുതി അടച്ചിട്ടുണ്ടെന്നും, ഇതിന്റെ 

വരു ത്തു ന്ന തിനും അ പേ ക്ഷ ക നിൽനിന്നും കുടി സ്റ്റിക 
വ ട ക്ക് 

അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
അപേക്ഷകന്റെ പേരിൽ റി . സ . 191/ 5 - ൽപ്പെട്ട ഭൂമിയും, കിഴക്ക് 

സ്വീകരിക്കേണ്ടതുമാണ്. 
പഞ്ചായത്ത് റോഡും, തെക്ക് മാട്ടു മ്മൽ സുബ ഹ്മണ്യം 
s/o കുഞ്ഞൻ കൈവശവും, പടിഞ്ഞാറ്ഭാഗത്ത് പൊന്നാരത്ത് 
വേലായുധൻ നായർ കൈവശവുമുള്ള ഭൂമിയാണ് എന്നും, 
അപേക്ഷകന്റെ ഭൂമി പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അയൽ ഭൂ വ ട മകൾ സമ്മത പത്രം നൽകിയിട്ടുണ്ടെന്നും 

നമ്പർ ജെ - 9823/ 2012. 

2013 ജൂ ൺ 12. 
തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. അപേക്ഷ തഹശീൽദാർ 

വിഷയം: എം . എൽ. ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക്, 
ശുപാർശ ചെയ്തിട്ടുണ്ട്. 

തെന്നല വില്ലേജ്, റി . സി . 325 / 3 - ൽ പ്പെട്ട 
തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 

18. 2 6 സെന്റ്- പട്ടയഭൂ മി യാ യി ര ജി സർ 

ചെയ്യു ന്നത്- അ നു മതി നൽകി ഉ ത്ത ര 
ഭൂമി സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, 

വാകുന്നത് സംബന്ധിച്ച്. 
മറ്റു രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ അപേക്ഷ 
കന് നോട്ടീസ് നൽകുകയും 22 - 11 - 2012 - ന് അപേക്ഷകൻ 

സൂചന: - 1. ശ്രീമതി ഖദീജ എന്ന ആറ്റബീവി എന്നവരുടെ 
വിദേശത്തായതിനാൽ സഹോദരൻ അബ്ദുറഹിമാൻ ഹാജരാകു 

2 - 2 - 2010 - ലെ അ പേക്ഷ . 
കയും ചെയ്തു . തെന്നല റി. സ . 227 / 1- ൽപ്പെട്ട 5 സെന്റും 
191/ 5 - ൽപ്പെട്ട 14 3 / 4 സെന്റും കൂടി ആകെ 19 3 / 4 സെന്റ് 

| 2 . തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 
ഭൂമി 201/ 86 നമ്പർ ഭാഗപ്രതാ ധാര പ്രകാരം അപേക്ഷകന് 

23 - 11- 2012 - ലെ ജി2 -12033 / 11 നമ്പർ റിപ്പോർട്ട്. 
കൈവശം സിദ്ധിച്ചിട്ടുള്ളതാണെന്നും, ടി ഭൂമിയിൽ വീടു 

തിരൂ ര ങ്ങാടി താലൂക്ക്, തെന്നല വില്ലേജ്, റി . സ . 
വെച്ചു താമസിച്ചുവരികയാണെന്നും ബോധിപ്പിക്കുകയുണ്ടായി. 

325 / 3 - ൽപ്പെട്ട 18 .26 സെന്റ് സി . കെ . ഭൂമി, എം . എൽ. ആർ. 
2 01 / 8 6 , 1168 / 63 എന്നീ ആ ധാ ര ങ്ങളും, 19 9 6 - 97 - ൽ 

ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
പലവകയിനത്തിൽ നികുതി അടച്ച രശീതിയും ഹാജരാക്കി. 

അനുമതിക്കായി സൂചന (1) പ്രകാരം അപേക്ഷ ലഭിക്കുകയു 
കൂടാതെ, 4 - 2- 2013- ന് സ്ഥലം പരിശോധിച്ചു . അപേക്ഷകന്റെ 

ണ്ടായി. ടി അപേക്ഷ യിൻമേൽ രണ്ടാമത് സൂചനപ്രകാരം 
കൈവശത്തിൽ റി . സ . 191/ 5- ൽപ്പെട്ട 14 3 / 4 സെന്റ് ഭൂമിയും, 

തിരൂരങ്ങാടി തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 
റി. സ . 227 /1- ൽപ്പെട്ട 5 സെന്റ്ഭൂമിയുമുണ്ടെന്നും, ആയത് 
ഒന്നായി ചേർന്നു കിടക്കുന്നതാണെന്നും സ്ഥല പരിശോധന അപേക്ഷാ ഭൂമി കോട്ടക്കൽ സബ് രജി സ് ടാർ 
യിൽ വ്യക്തമാകുകയുണ്ടായി. 227/ 1- ൽ പ്പെട്ട 5 സെന്റ് ഭൂമി ഓഫീസിലെ 1717/ 2008 -ാം നമ്പർ ധനനിശ്ചയാധാര പ്രകാരം 
മാത്രമാണ് നി. കെ . യായിട്ടുള്ളതെന്നും, 191/ 5- ൽ പ്പെട്ട ഭൂമിയി പിതാ വായ കോയ കു ഞ്ഞു ക്കോയ തങ്ങ ളിൽനിന്നും 
ലാണ് ടിയാൻ വീട് വെച്ചു താമസിക്കുന്നതെന്നും , വീടിനോട് അപേക്ഷ ക യ്ക്ക് ലഭിച്ചിട്ടുള്ള താ ണെന്നും, വാളക്കുളം 
ചേർന്നു കിടക്കുന്നതാണ് നി . കെ . ഭൂമിയെന്നും, ഇതിൽ അംശം, റി . സ . 325 / 2 എന്ന നമ്പറിലാണ് ഭൂമി രജിസ്റ്റർ 
കുഴിക്കൂറുകൾഉണ്ടെന്നും, ആധാരപ്രകാരമുള്ള അതിരുകൾ 

ചെയ്തിട്ടുള്ളതെന്നും, അപേക്ഷ ക യുടെ കൈവശഭൂമി 
ശരിയാണെന്നും ബോദ്ധ്യപ്പെട്ടു . 

റി. സ . 325/ 3 - ൽപ്പെട്ടതും ആധാരത്തിൽ റീസർവേ നമ്പർ 

തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളതും, വില്ലേജ് രേഖകൾ പ്രകാരം 
-- തഹ ശിൽ ദാ രുടെ റിപ്പോർട്ടും കക്ഷി ഹാജ രാ ക്കിയ നി . കെ . ഭൂമിയാണെന്നും, റീസർവെ നമ്പർ തെറ്റായി രജിസ്റ്റർ 
രേഖകളും പരിശോധിച്ചതിലും, സ്ഥല പരിശോധനയിലും ചെയ്ത തി നാൽ ടി സി . കെ . ഭൂമിയ് ക്ക് പുഞ്ച ശീട്ട് 
അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ രേഖാമൂലം 

പാസ്സാ ക്കു കയോ ഒ . ബി . ടി . ഇന ത്തിൽ നികുതി 
കൈവശംവെച്ചു വരുന്നതായി ബോദ്ധ്യപ്പെട്ടു . ആയതിന്റെ 

അടവാക്കുകയോ ചെയ്തിട്ടില്ലായെന്നും വാളക്കുളം അംശം 
അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തെന്നല വില്ലേജ്, 

റി . സ . 325/ 1, 325 / 3 എന്നിവ നി . കെ . ഭൂമികളാണെന്നും, ഈ 
റി . സ . 227 / 1- ൽ പ്പെട്ട 5 സെന്റ് സി . കെ . ഭൂമി, 

ഭൂമികൾക്കിടയിലാണ് റി. സ . 325/ 2 - ൽ പ്പെട്ട പട്ടയഭൂമി കിട 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജി സ്റ്റർ ചെയ്ത് 

ക്കുന്നതെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. ടി ഭൂമി 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 

പുറമ്പോക്ക് ഭൂമികളുടെ രജിസ്ട്രേറ്ററിലോ പഞ്ചായത്തിന് 
നോട്ടീസ് 26 - 3 - 2013 - ലെ 13 -ാം നമ്പർ കേരള ഗസറ്റിലും 

കൈമാറിയ ഭൂമികളുടെ ലിസ്റ്റിലോ ഉൾപ്പെടുന്നില്ലായെന്നും, 
( പേജ് 2334 ) , താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, 

പട്ട യ ഭൂമിയാക്കി മാറ്റു ന്ന തിന് അ യൽ ഭൂ വ ട മ കൾ 
കൃഷിഭവൻ വഹസ്ഥലം എന്നിവിടങ്ങളിലും പരസ്യപ്പെടുത്തി 

സമ്മതപത്രം നൽകിയിട്ടുണ്ടെന്നും, അപേക്ഷ പരിഗണിക്കാവുന്ന 
യെങ്കിലും ആരുംതന്നെ ആക്ഷേ പമോ തേർച്ചയോ 

താണെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 
അവകാശമോ ഉന്നയിച്ചിട്ടില്ല . 

- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 

- ഭൂമി സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, 
തെന്നല വില്ലേജ്, റി . സ . 227 / 1 - ൽപ്പെട്ട 5 സെന്റ് 

- മറ്റു രേഖ കൾ എന്നിവ സഹിതം ഹാജ രാ ക്കു വാൻ 
നി . കെ . ഭൂമി ശ്രീ . മജീദ് S / o മുഹമ്മദ്, പാറാത്തൊടിക 

അപേക്ഷകയ്ക്ക് നോട്ടീസ് നൽകു കയും 17 - 1 - 2013 - ന് 
ഹൗസ്, ( പി . ഒ .) വാള ക്കുളം, തെന്നല വില്ലേജ് 

അ പേ ക്ഷ ക യ് ക്കു വേണ്ടി സഹോദരി ഫാത്തിമ എന്ന 
എന്നവരുടെ പേരിൽ എം .എൽ.ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ 

ഇമ്പിച്ചിബീവി ഹാജരായി, കോട്ടക്കൽ സബ് രജിസ്ട്രാർ 
ചെയ്യു ന്ന തിന് അ നു മതി നൽകികൊണ്ട് ഇതിനാൽ 

ഓഫീസിലെ 1717/ 08, 1849 / 84, 1850/ 84, 1205 / 82 എന്നീ നമ്പർ 
ആധാരങ്ങളുടെ അസ്സൽ ഹാജരാക്കുകയും ചെയ്തു . 2010 - 11 
വരെ ഭൂനികുതി അടവാക്കിയിട്ടുണ്ടെന്നും പാറയായി കിടക്കുന്ന 


സ്ഥലമാണെന്നും അറിയിച്ചു . 4- 2- 2013 - ന് സ്ഥലം നേരിൽ ഭൂമിയെന്നും, അപേക്ഷാസ്ഥലത്തിന്റെ കിഴക്ക് സ്വന്തം ഭൂമിയും 
പരിശോധിച്ചു . കുഴിക്കൂറുകളോട് കൂടിയ പാറ സ്ഥല പടി ഞ്ഞാറ് പഞ്ചായത്ത് റോഡു മാ ണെന്നും, ബാക്കി 
മാണെന്നും ശരിയായ റീസർവെ നമ്പർ 325 / 3 ആണെന്നും വശ ങ്ങ ളി ലു ള്ള അയൽഭൂ വ ട മ ക ളു ടെ സമ്മതപത്രം 
പരിശോധനയിൽ ബോദ്ധ്യപ്പെടുകയുണ്ടായി. 

ലഭിച്ചിട്ടുണ്ടെന്നും, അപേക്ഷ പരിഗണിക്കാവുന്നതാണെന്നും 

ത ഹ ശീൽദാർ റിപ്പോർട്ട് നൽകി യിട്ടുണ്ട്. 
- തഹ ശിൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജ രാ ക്കിയ 

അപേക്ഷയ്ക്കാസ്പദമായ തെന്നല വില്ലേജ് എടരിക്കോട് 
രേഖകളും പരിശോധിച്ചതിലും , സ്ഥല പരിശോധനയിലും 

പഞ്ചായത്തിൽപ്പെട്ടതും ശ്രീ . തുപ്പിലിക്കാട്ട് ഇബ്രാഹിം s/ o 
അപേക്ഷ യ്ക്കാ സ്പദ മായ ഭൂമി അപേക്ഷ ക രേഖാമൂലം 

ആലിഹാജി എന്ന വരുടെ കൈ വ ശ ത്തി ലു ള്ള തു മാ യ 
കൈവശം വെച്ചു വരുന്നതായി ബോദ്ധ്യപ്പെട്ടു . ആയതിന്റെ 
അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തെന്നല വില്ലേജ്, 

റീ . സ . 133 / 1- ൽ പ്പെട്ട 5 സെന്റ് സി . കെ . ഭൂമി 
റീ . സ . 325 / 3 - ൽ പ്പെട്ട 18 . 26 സെന്റ് സി . കെ . ഭൂമി, 

പഞ്ചായത്തിൽ നിക്ഷിപ്തമായ ഭൂമിയല്ലെന്നും, പഞ്ചായത്തിന്റെ 
എം . എൽ. ആർ. ആക്ട് ( പകാരം രജി സ്റ്റർ ചെയ്ത് 

ഏതെങ്കിലും ആവശ്യത്തിന് നീക്കിവെച്ചിട്ടുള്ളതല്ലെന്നും, 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 

ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്തു നൽകുന്ന 
നോട്ടീസ് 26 - 3 - 2013 - ലെ 13 -ാം നമ്പർ കേരള ഗസറ്റിലും 

തിന് പഞ്ചായത്തിന് ആക്ഷേ പ മില്ലെന്നും 28 - 11- 2012 - ലെ 
( പേജ് 2334 ), താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, എ 2 - 5620 / 12 നമ്പർ കത്ത് പ്രകാരം എട രി ക്കോട് ഗ്രാമ 
കൃഷിഭവൻ, വഹസ്ഥലം എന്നിവിടങ്ങളിലും പരസ്യപ്പെടു -- പഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 
ത്തിയിരുന്നു വെങ്കിലും ആരും തന്നെ ആ ക്ഷേ പമോ 
തേർച്ചയോ അവകാശമോ ഉന്നയിച്ചിട്ടില്ല . 

- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 

ഭൂമി സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, 
മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 

മറ്റു രേഖ കൾ എന്നിവ സഹിതം ഹാജ രാ ക്കു വാൻ 
തെന്നല വില്ലേജ്, റീ . സ . 325 / 3- ൽപ്പെട്ട 18 ,26 സെന്റ് 

അപേക്ഷകന് നോട്ടീസ് നൽകു കയും 25 - 4 - 2012 - ന് 
നി . കെ . ഭൂമി ശീമതി. ഖദീജ എന്ന ആറ്റ ബീവി 

കക്ഷി ഹാജരാകുകയും, ഒറിജിനൽ ആധാരങ്ങൾ ഹാജരാ 
d/o കോയ കുഞ്ഞിക്കോയ തങ്ങൾ, പാറയിൽ, പറപ്പൂർ പി. ഒ. 

ക്കുകയും ചെയ്തു . കൂടാതെ 4 -2 - 2013 - ന് സ്ഥലം പരിശോധിച്ച് 
തിരൂരങ്ങാടി എന്നവരുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് 

തിൽ, ടി സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്ന പാറസ്ഥലമാണെന്നും 
പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അനുമതി നൽകികൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

ഇതിന്റെ മൂന്ന് വശങ്ങളിലും വീടുകൾഉണ്ടെന്നും, പടിഞ്ഞാറ് 

ഭാഗം റോഡാണെന്നും വ്യക്തമാവുകയുണ്ടായി. കൂടാതെ 
തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 

ആധാരപ്രകാരമുള്ള അതിരുകൾ ശരിയാണെന്നും, ആകെയുള്ള 
മാറ്റി റവന്യൂ റെക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റങ്ങൾ 

27 സെന്റ് ഭൂമിയിൽ 5 സെന്റ് ഭൂമി മാത്രമാണ് നി . കെ . 
വരു ത്തു ന്ന തിനും അപേക്ഷ ക യിൽ നിന്നും കുടിശ്ശിക 

ആയിട്ടുള്ളതെന്നും ബോദ്ധ്യപ്പെട്ടു . 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 

-- തഹശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജരാക്കിയ 
രേഖകളും പരിശോധിച്ചതിലും, സ്ഥല പരിശോധനയിലും 

അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ രേഖാമൂലം 
നമ്പർ ജെ - 2962/ 2012 . 

2013 ജൂൺ 13 . കൈവശം വെച്ചു വരുന്നതായി ബോദ്ധ്യപ്പെടുകയുണ്ടായി. 

ആയതിന്റെ അടിസ്ഥാ ന ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
വിഷയം: എം. എൽ. ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക്, തെന്നല വില്ലേജ്, റി . സ . 133 / 1- ൽപ്പെട്ട 5 സെന്റ് സി . കെ . 

തെന്നല വില്ലേജ്, റീ . സ . 133 / 1- ൽ പ്പെട്ട ഭൂമി, എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 
5 സെന്റ്- നി . കെ . ഭൂമി- പട്ടയഭൂ മി യായി 

നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 
രജി സ്റ്റർ ചെയ്യു ന്നത് - അ നു മതി നൽ കി 

നോട്ടീസ് 26 - 3 - 2013 - ലെ 13 -ാം നമ്പർ കേരള ഗസറ്റിലും 
ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 

( പേജ് 2334 ), താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, 

കൃഷിഭവൻ, വഹസ്ഥലം എന്നിവിടങ്ങളിലും പരസ്യപ്പെടുത്തി 
സൂചന: - 1. ശ്രീ . തുപ്പിലക്കാട്ട് ഇബ്രാഹിം ഹാജി s/ o 

യെങ്കിലും ആരുംതന്നെ ആക്ഷേ പമോ തേർച്ചയോ 
ആലിഹാജി എന്നവരുടെ അപേക്ഷ . 

അവകാശമോ ഉന്നയിച്ചിട്ടില്ല . 
2. തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 
21- 12 - 2011- ലെ ജി2 - 6017/ 10 നമ്പർ റിപ്പോർട്ട്. 

മേൽ സാഹ ചര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 

തെന്നല വില്ലേജ്, റീ . സ . 133 / 1- ൽ പ്പെട്ട 5 സെന്റ് 
തിരൂ ര ങ്ങാടി താലൂക്ക്, തെന്നല വില്ലേജ്, റി . സ . നി. കെ . ഭൂമി അപേക്ഷകനായ ശ്രീ . ഇബ്രാഹിം ഹാജി s/o 
133 /1 - ൽപ്പെട്ട 5 സെന്റ് ഭൂമി, എം . എൽ. ആർ. ആക്ട് പ്രകാരം ആലി ഹാജി , തുപ്പിലക്കാട്ട് ഹൗസ്, പി. ഒ. പറപ്പൂർ എന്നവ 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന രുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ 
( 1) പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷ 

ചെയ്യു ന്ന തിന് അ നു മതി നൽകികൊണ്ട് ഇതി നാൽ 
യിൻമേൽ രണ്ടാമത് സൂചനപ്രകാരം തിരൂരങ്ങാടി തഹശീൽദാർ 

ഉത്തരവാകുന്നു . 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 

തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
അപേക്ഷാ ഭൂമി കോട്ടക്കൽ സബ് രജി സ് ടാർ മാറ്റി റവന്യൂ റെക്കാർഡുകളിൽ ആവ ശ്യ മായ മാറ്റങ്ങൾ 
ഓഫീസിലെ 3724 / 2006 നമ്പർ, ഭാഗപ്രതാധാര പ്രകാരം 

വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
സിദ്ധിച്ചതാണെന്നും, കൈവശമുള്ള 27 സെന്റ് ഭൂമിയിൽ 

അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
ഉൾപ്പെട്ടതാണ് അപേക്ഷാപകാരമുള്ള 5 സെന്റ് സി . കെ . 

സ്വീകരിക്കേണ്ടതുമാണ്. 


(5) 


നമ്പർ 


ജെ - 9141 / 2012 . 


2013 ജൂ 


ൺ 


10. 


വിഷയം: -- 


എം . എൽ. ആർ. ആക്ട് - തിരൂരങ്ങാടി താലൂക്ക് 
തെന്നല വില്ലേജ്, റീ . സി. 325/ 3 - ൽ പ്പെട്ട 
18 . 26 സെന്റ് സി. കെ . ഭൂമി - പട്ടയഭൂമിയായി 
രജി സ്റ്റർ ചെയ്യു ന്നത്- അ നു മതി നൽകി 
ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന: - 1. ശ്രീമതി ഫാത്തിമ എന്ന ചെറിയ 

ഇമ്പിച്ചി ബീവി d/ o കോയ കുഞ്ഞികോയ 
തങ്ങൾ എന്നവരുടെ 3 - 3 - 2011- ലെ അപേക്ഷ . 


തഹശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജരാക്കിയ 
രേഖകളും പരിശോധിച്ചതിലും സ്ഥല പരിശോധനയിലും 
അപേക്ഷയ്ക്ക് ാസ്പദമായ ഭൂമി അപേക്ഷക രേഖാമൂലം 

കൈവശം വെച്ചു വരുന്നതായി ബോദ്ധ്യപ്പെട്ടു . ആയതിന്റെ 
അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തെന്നല വില്ലേജ് 
റീ . സി . 325 / 3 - ൽ പ്പെട്ട 18 . 26 സെന്റ് സി . കെ . ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്തു നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ 
ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 26 - 3 - 2013 - ലെ 13 -ാം നമ്പർ 
കേരള ഗസറ്റിലും ( പേജ് 2334), താലൂക്ക്ഓഫീസ്, വില്ലേജ് 
ഓഫീസ്, കൃഷി ഭവൻ, വഹസ്ഥലം എന്നിവിടങ്ങളിലും 
പരസ്യപ്പെടുത്തിയെങ്കിലും ആരും തന്നെ ആക്ഷേപമോ 
തേർച്ചയോ അവകാശമോ ഉന്നയിച്ചിട്ടില്ല . 
-- മേൽ സാഹ ചര്യ ത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
തെന്നല വില്ലേജ്, റീ . സി . 325 / 3 - ൽ പ്പെട്ട 18 . 26 സെന്റ് 
നി. കെ . ഭൂമി ശ്രീമതി ഫാത്തിമ എന്ന ചെറിയ ഇമ്പിച്ചിബീവി 
d/ o കോയ കുഞ്ഞിക്കോയ തങ്ങൾ, പാറയിൽ, പറപ്പൂർ 
പി. ഒ . എന്നവരുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകികൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 

തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി റവന്യൂ റെക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക യിൽ നിന്നും കൂടി ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


2. തിരൂരങ്ങാടി അഡീ. തഹശീൽദാരുടെ 25-10 -2012 ലെ 

ജി2 -12034 / 11 നമ്പർ റിപ്പോർട്ട്. 


തിരൂരങ്ങാടി താലൂക്ക്, തെന്നല വില്ലേജ്, റീ . സ . 325/3- ൽപ്പെട്ട 
18.26 സെന്റ് ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന (1) 
പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. അപേക്ഷയിൻമേൽ 
രണ്ടാമത് സൂചനപ്രകാരം തിരൂരങ്ങാടി തഹ ശീൽദാർ 
അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


അപേക്ഷാ ഭൂമി കോട്ടക്കൽ സബ് രജിസ്ട്രാർ ഓഫീസിലെ 
1718 / 2008 നമ്പർ ധനനിശ്ചയാധാര പ്രകാരം പിതാവായ 
കോയ കുഞ്ഞിക്കോയ തങ്ങളിൽ നിന്നും അപേക്ഷകയ്ക്ക് 
ലഭിച്ചിട്ടുള്ളതാണെന്നും, ആധാരത്തിൽ റീസർവെ നമ്പർ 
തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നും, യഥാർത്ഥത്തിൽ റീ. സ . 
325/ 3 - ൽപ്പെട്ടതാണ് അപേക്ഷാ ഭൂമിയെന്നും തഹശീൽദാർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപേക്ഷാ ഭൂമി പുറമ്പോക്ക് 
ഭൂമികളുടെ ലിസ്റ്റിലോ പഞ്ചായത്തിന് കൈമാറിയ ഭൂമികളുടെ 
ലിസ്റ്റിലോ ഉൾപ്പെട്ടതല്ലായെന്നും, അയൽ ഭൂവുടമകൾ 
പട്ടയഭൂമിയാക്കി രജിസ്റ്റർ ചെയ്യുന്നതിന് സമ്മതപത്രം 
നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി 
സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, മറ്റു 
രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ അപേക്ഷകയ്ക്ക് 
നോട്ടീസ് നൽകുകയും 21 - 1 - 2013 - ന് അപേക്ഷക 
ഹാജരാകുകയും ചെയ്തു . അപേക്ഷ പ്രകാരമുള്ള ഭൂമി 
പിതാവിൽനിന്ന് കൈവശം സിദ്ധിച്ചതാണെന്നും, 2010 -11 വർഷം 
വരെ ഭൂ നികുതി അടവാക്കിയിട്ടുണ്ടെന്നും പാറയായി 
ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയാണെന്നും ബോധിപ്പിക്കുകയും, 1718/ 08, 
1849 / 84 , 1850 / 84 എന്നീ നമ്പർ ആധാരങ്ങളുടെ അസ്സലും 
നികുതി രശീതിയും ഹാജരാക്കുകയും ചെയ്തു . 


- ആധാരം പരിശോധിച്ചതിൽ റീ . സ . 325/ 2 - ൽ 18.26 സെന്റ് 
എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് 
തെറ്റാണെന്നും ശരിയായ സർവെ നമ്പർ 325 /3 ആണെന്നും 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ , സ്ഥലം 
നേരിൽ പരിശോധിച്ചു . സ്ഥലപരിശോധനയിൽ, ആധാരത്തിൽ 
കാണിച്ചിട്ടുള്ള സർവെ നമ്പർ തെറ്റാണെന്നും നാല് 
അതിരുകളും പരിശോധിച്ചതിൽ ശരിയായ സർവ്വേ നമ്പർ 
325/ 3 ആണെന്നും ബോദ്ധ്യപ്പെടുകയുണ്ടായി. 


